Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കര 


രള സർക്ക 
NMENT OF 


മാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


| 16th July 2013 
2013 ജൂലൈ 16 
25th Ashadha 1935 
1935 ആഷാഢം 25 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Commissionerate of Land Revenue 


THRISSUR DISTRICT 


നോട്ടീസ് 


നമ്പർ ബി1- 7815 / 2013. 


2013 ജൂൺ 10 . 


ചാവക്കാട് താലൂക്ക്, ഗുരുവായൂർ വില്ലേജ്, റീസർവ്വ 
117/ 11- ൽ പെട്ട 07 സെന്റ് സി . കെ . ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി ജനറൽ സെക്രട്ടറി, 
നായർ സർവ്വീസ് സൊസൈറ്റി, പെരുന്ന, ചങ്ങനാശ്ശേരി, കേരള 
എന്നിവർ അപേക്ഷിച്ചിട്ടുണ്ട്. പ്രസ്തുത ഭൂമി ടിയാന്റെ പേരിൽ 
എം . എൽ. ആർ. ആക്റ്റ് പ്രകാരം രജി സ്റ്റർ ചെയ്ത് 
കൊടുക്കു ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ 
ആയത് ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 
60 ദിവസത്തിനകം മതിയായ തെളിവുകൾ സഹിതം തൃശ്ശൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ രേഖാമൂലം എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ 

( ഒപ്പ്) 
ഓഫീസ്, തൃശ്ശൂർ. റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കുവേണ്ടി. 


